Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No . രജി. നമ്പർ 
KL/ TV( N ) /12/ 2009 - 2011 


OVERN 


ാം 


ം സ 
MENT OF 


KERAL 


ാണ് 


d 


സ് 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


Vol. LV 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


30th November 2010 
- 2010 നവംബർ 30 
9th Agrahayana 1932 
1932 ആഗഹായനം 9 


വാല്യം 55 | 


നമ്പർ 


PART III 
Health Services Department 


TENDER NOTICE 
No . A3 / 5190/ 07. 

2nd November 2010 . 
Sealed tenders in the prescribed forms are invited 
for developing a software for Hospital Management 
System linking Various Departments of Government 
General Hospital, Kozhikode . Free software support for 
one year should be provided after implementation and 
AMC thereafter. Details of departments and proposed 
modules can be obtained from the office during office 
hours . 

Superscription tender number should be specifically 
noted as - No . A3/ 5190 / 07 . 

Total Cost - Rs. 5 , 00,000. 
| EMD1 %. 

Price of tender (plus) S. T. Cash only/Money Order 
Rs. 1 , 000 + Tax . 

Last date and time of close of sale of tender form 
10 - 12 -2010 , 3 p . m . 

Last date and time for receipt of tender 
13 - 12 - 2010 , 5 p . m . 

Date and time for opening of tender 
14 - 12 - 2010 , 11 a . m . 

Date upto which the rates are to be firm 
30- 6 - 2011 . 


Address of Office from which tender forms are to be 
obtained and whom tenders are to be sent 
Superintendent, Government General Hospital, Kozhikode. 

കോഴിക്കോട് ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലെ 
കമ്പ്യൂട്ടറൈസേഷൻ ആവശ്യത്തിലേക്ക് സോഫ്റ്റ് വെയർ 
വികസിപ്പിക്കുന്നതിന് സൂപ്രണ്ട് നിശ്ചിത ഫോറത്തിൽ സീൽ 
ചെയ്ത ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

-- ടെണ്ടർ അ യ യ്ക്കുന്ന കവറിന് മുകളിൽ നമ്പർ 
എ3/ 5190/ 07 എന്ന് വ്യക്തമായി കാണിച്ചിരിക്കേണ്ടതാണ്. 

ടെണ്ടർ തുക -രൂപ 5, 00,000 . 
നിരതദ്രവ്യം - 1 %. 
ടെണ്ടർ ഫോറത്തിന്റെ വില - രൂപ 1, 000 + നികുതി. 

ടെണ്ടർ ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും- - 10 - 12 - 2010, 3 മണി. 

- ടെണ്ടർ കിട്ടേണ്ട അവസാന തീയതിയും സമയവും - 
13 - 12 - 2010, 5 മണി. 

- ടെണ്ടർ തുറക്കുന്ന തീയതിയും സമയവും- - 14 - 12 - 2010 , 
11 മണി. 

- ടെണ്ടറിലേക്ക് പറയുന്ന നിരക്കുകൾ പ്രാബല്യത്തിലിരിക്കേണ്ട 
അവസാന തീയതി - 30 - 6 - 2011. 

- ടെണ്ടർ ഫോറം കിട്ടുന്നതും പൂരിപ്പിച്ച് നൽകേണ്ടതുമായ 
വിലാസം- ഗവൺമെന്റ് ജനറൽ ആശുപത്രി, കോഴിക്കോട്. 


Government General Hospital , 
Kozhikode . 


- (Sd.) 
Superintendent. 


